PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 


വിജ്ഞാപനം 


- "" 34 ( എ ) സ്ത്രീ ജീവനക്കാരോടുള്ള ലൈംഗിക പീഡനം 
തടയൽ. - ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ലൈംഗിക പീഡനം 
ആയേക്കാവുന്ന യാതൊന്നും തന്നെ സ്ത്രീകൾക്ക് നേരെ 
അവരുടെ ജോലിസ്ഥലത്ത്ഉണ്ടാകാൻ പാടുള്ളതല്ല. ജോലി 
സ്ഥലത്തിന്റെ ചുമതലയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ജോലി 
സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം തട 
യുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. 


നമ്പർ 2478. 

2008 സെപ്റ്റംബർ 18. 
1975 - ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ആക്ട് (1977- ലെ 
11 -ാം ആക്ട് ) 42 -ാം വകുപ്പ് ( 1) o (3 ) - ഉപവകുപ്പുകൾ 
പ്രകാരം കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യാറാക്കി 
2001 ജനുവരി 22 -ാം തീയതിയിലെ ഈ / 10869 / 87 -ാം നമ്പർ 
വിജ്ഞാപനപ്രകാരം പുറപ്പെടുവിച്ചതും 2001 ഫെബ്രുവരി 20 -ാം 
തീയതിയിലെ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതുമായ 2001 - ലെ 
കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജീവനക്കാരുടെ 
( നിയ മനവും സേവ ന വ്യവസ്ഥ കളും) റഗു ലേ ഷ നു കൾ, 
2002 മാർച്ച് 19 -ാം തീയതിയിലെ ജി. ഒ . ( പി ) നമ്പർ 13 /2002/ പി. 
ആന്റ് എ . ആർ. ഡി . ( പകാരം സർക്കാർ പുറപ്പെടുവിച്ച 
ഭേദഗതി ഉൾപ്പെടുത്തി പ്രസ്തുത ആക്ടിലെ 42 -ാം വകുപ്പ്, (1) 
-ാം ഉപവകുപ്പ് പ്രകാരം കേരള തൊഴിലാളി ക്ഷേമനിധി 
ബോർഡിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമുപയോഗിച്ച് 
ഇതിനാൽ വിജ്ഞാപനം ചെയ്തുകൊള്ളുന്നു , അതായത് : 


വിശദീകരണം. ഈ റഗുലേഷന്റെ ആവശ്യത്തിലേക്കായി, 
“ ലൈംഗിക പീഡനം എന്നതിൽ, - 


( എ ) ശാരീരിക സമ്പർക്കവും ലൈംഗിക ബന്ധത്തിനുള്ള 

ശ്രമങ്ങളും; 


( ബി) ലൈംഗിക അ നുകൂല ത യ് ക്കു വേ ണ്ടിയുള്ള 

ആവശ്യപ്പെടലോ അഭ്യർത്ഥനയോ; 


( സി ) ലൈംഗികഛായയുള്ള അഭിപ്രായങ്ങൾ ; 


റഗുലേഷനുകൾ 


( ഡി ) അശ്ലീല ചിത്രം കാണിക്കുക ; 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ റഗുലേഷനു 
കൾക്ക് 2008 - ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 
ജീവനക്കാരുടെ ( നിയമനവും സേവനവ്യവസ്ഥകളും) ഭേദഗതി 
റഗുലേഷനുകൾ എന്ന് പേര് പറയാം. 

( 2) ഈ റഗുലേഷനുകൾ ഉടൻ തന്നെ പ്രാബല്യ 
ത്തിൽ വരുന്നതാണ്. 


- ( ഇ ) ലൈംഗിക സ്വഭാവത്തോടുകൂടിയ മറ്റേതെങ്കിലും 

അ ന ഭി മ ത മായ ശാരീരിക മാ , വാങ്മൂലമോ, 
അല്ലാതെയോ ഉള്ള പെരുമാറ്റം, 


എന്നിവ പോലെയുള്ള നേരിട്ടോ അല്ലാതെയോ ആയ 
അനഭിമതമായ ലൈംഗീകാധിഷ്ഠിത പെരുമാറ്റം ഉൾപ്പെടുന്ന 
താകുന്നു. 


| 2. റഗുലേഷനുകൾക്കുള്ള ഭേദഗതി. - 2001 - ലെ കേരള 
തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജീവനക്കാരുടെ ( നിയമനവും 
സേവനവ്യവസ്ഥകളും) റഗുലേഷനുകളിൽ അദ്ധ്യായം 4 - ൽ 
റഗു ലേ ഷൻ 34 - ന് ശേഷം താഴെ പറയുന്ന റഗു ലേ ഷൻ 
ചേർക്കേണ്ടതാണ്, അതായത്:- - 


( ഒപ്പ്) 
ലേബർ വെൽഫെയർ ഫണ്ട് കമ്മീഷണർ. 


പരസ്യം 


വിജ്ഞാപനം 


( 1 ) 


നമ്പർ TCK /179/DBI/ Tran. SD .n./KTLM/08 -09/357 . 

2008 ജൂൺ 12. 


(ഇൻഡ്യൻ ഇല കി സിറ്റി ആക്റ്റ് 2003- ലെ 164 -ാം 
വകുപ്പുപ്രകാരം) 


എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്കിൽ വെള്ളൂർക്കുന്നം, 
മുള വൂ ർ , വാള കം , മാറാ ടി , മേമ്മു റി , ഓണ ക്കൂ ർ , 
രാമമം ഗലം, പിറവം എന്നീ വില്ലേജുകളിൽ കൂടി പിറവം 
110 കെ . വി . സബ്സ്റ്റേഷനിൽ നിന്ന് 110 കെ . വി. മൂവാറ്റുപുഴ 
സബ്സ്റ്റേഷനിലേക്ക് പുതിയതായി ഇലക്ട്രിസിറ്റി ബോർഡ് 
നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 110 കെ . വി. ലൈനിന്റെ പ്രാരംഭ 
ജോലികൾക്കും സർവ്വേ ജോലികൾക്കും ഈ ലൈനിന്റെ 
നിർമ്മാണ ജോലികൾക്കും വേണ്ടി ഇല ക് ടി സിറ്റി 
ബോർഡിന്റെ ഉദ്യോഗസ്ഥൻമാരോ ജീവനക്കാരോ മൂവാറ്റുപുഴ 
താലൂക്കിൽ വെള്ളൂർക്കുന്നം, മുളവൂർ, വാളകം, മാറാടി, 
മേമ്മുറി, ഓണക്കൂർ, രാമമംഗലം, പിറവം എന്നീ വില്ലേജുക 
- 

1 
പിറവം മുതൽ മൂവാറ്റുപുഴ വരെയുള്ള സ്ഥല ങ്ങ ളിൽ 
അവരുടെ ജോലി സംബന്ധമായി പ്രവേശിക്കുന്നതാണ്. 
പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടു 
ത്തുന്നത് നിയമവിരുദ്ധമാണ്എന്ന് ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി - 1 
വില്ലേജിൽ വളയിൽ എന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിക്കുന്ന 
ചിറ്റടി 33 കെ . വി . സബ് സ്റ്റേഷനിലേക്ക് വലി ക്കു വാൻ 
പോകു ന്ന 33 കെ . വി . / 11 കെ . വി . ടാൻസ്മിഷൻ, 
സബാൻസ്മിഷൻ ലൈനുകളുടെ പ്രാരംഭ സർവ്വയും 
അനു ബന്ധ നിർമ്മാണ പ്രവർത്ത ന ങ്ങൾക്കു മായി കേരള 
സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥൻമാരും അവർ 
താൽക്കാലികമായി നിയമിക്കുന്നവരും പാലക്കാട് ജില്ലയിലെ 
വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി-1 വില്ലേജുകളിൽപ്പെടുന്ന 
ഡയാന ജംങ് ഷൻ, ശ്രീരാമ ജംങ് ഷൻ, എള ങ്കാ വ് , 
കാള ത്തോട്ടം , കാര പ്പാ ടം , വഴു തോ ട്, മൂലം കോട്, 

പൊട്ടംകുഴി, കറുപ്പംകുടം, എളവംപാടം, കാടംകൂടം, വളയിൽ 
എന്നീ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവകകളിൽകൂടി 
അ വ രു ടെ നിയ മാ നു സ ത കൃത്യ നിർവ്വ ഹ ണ ത്തി നായി 
ആവശ്യമായി തോന്നുന്ന ഏതു സമയത്തും പ്രവേശിക്കുന്ന 
താണെന്ന വിവരം 2003- ലെ ഇലക്ട്രിസിറ്റി ആക്ട് 164 പ്രകാരം 
ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- ( 2 ) 


MMIO TCP/DB20 /Meenakshipuram /2008 - 09 . 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
കളമശ്ശേരി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


- പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ പട്ട ഞ്ചേരി 
വില്ലേജിൽ മീനാക്ഷി പു രത്ത് പുതു തായി നിർമ്മിക്കുന്ന 
33 കെ . വി . സബ്സ്റ്റേഷനിലേക്ക് വലിക്കുവാൻ പോകുന്ന 
33 കെ . വി ./ 11 കെ . വി . ട്രാൻസ്മിഷൻ, സബ്രാൻസ്മിഷൻ 

ലൈനുകളുടെ പ്രാരംഭ സർവ്വയും അനുബന്ധ നിർമ്മാണ 
പവർത്ത ന ങ്ങൾക്കു മായി കേരള സംസ്ഥാന വൈദ്യുതി 
ബോർഡ് ഉദ്യോഗസ്ഥൻമാരും അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ , 
കോഴിപ്പതി, പട്ടഞ്ചേരി, മൂലത്തറ, പെരുമാട്ടി വില്ലേജുകളിൽ 
പ്പെടുന്ന നാട്ടുകൽ, അഞ്ചാംമൈൽ, മേട്ടുക്കട, മണൽതോട്, 
കെ . കെ . പതി, കെ . കെ . ചള്ള, അയ്യാവ്, സർക്കാർപതി, 
കമ്പാ ല ത്ത റ , നെല്ലി മേട് എന്നീ പ്രദേ ശ ങ്ങ ളിൽ സ്ഥിതി 
ചെയ്യുന്ന വസ്തുവകകളിൽകൂടി അവരുടെ നിയമാനുസൃത 
കൃത്യം നിർവ്വഹണത്തിനായി ആവശ്യമായി തോന്നുന്ന 
ഏതുസമയത്തും പ്രവേശിക്കുന്നതാണെന്ന വിവരം 2003 - ലെ 
ഇലക്ട്രിസിറ്റി ആക്ട് 164 പ്രകാരം ബന്ധപ്പെട്ട എല്ലാവരെയും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
ട്രാൻസ്മിഷൻ സർക്കിൾ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 
കഞ്ചിക്കോട്, പാലക്കാട്. 


